മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ 
വിശ്വാസ പരിശീലന കാര്യാലയം 
തിരുവനന്തപുരം മേജര്‍ അതിഭദ്രാസനം 


08188210S... ക 


PATRON 
HIS BEATITUDE CARDINAL 


MORAN MOR BASELIOS CLEEMIS എഡിറ്റോറിയല്‍ 
MAJOR ARCHBISHOP CATHOLICOS 


EDITOR മാര്‍ ഇവാനിയോസ്‌ പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക്‌ 
FR. JOHNSON PUTHUPARAMPIL ത്താ 


EDITORIAL MEMBERS 
FR. GEEVARGHESE EZHIYATH 


ലേഖനം - കോവിഡാനന്തരലോകത്തെ വിശ്വാസ പരിശീലനം 


FR. ARUN ERATH വിശുദ്ധരോടൊപ്പം - മഹാനായ മാര്‍ ബസേലിയോസ്‌ 


FR. JACOB KALLUVILAYIL 
കവിത - അതിജീവനം 
FR. BENEDICT KOODATHUMANNIL 


FR. THOMAS KUTTIYIL ചെറുകഥ - പുറം കാഴ്ചകള്‍ നിരോധിച്ചിരിക്കുന്നു 
FR. GEORGE THANNIMOOTTIL 

നുറുങ്ങുചിന്തകള്‍ - കനല്‍വഴികളില്‍ കാലിടറാതെ 
FR. AJO KALAPURAYIL 


FR. ANU JOSE KUNNIL അപ്പസ്തോലന്മാരുടെ പേരുകളുടെ അര്‍ത്ഥങ്ങള്‍ 
FR. CLIM PARUKOOR 7 

പദ്രപശ്നം 

SR ANJANA D.M. 

MR. VARGHESE GEORGE KOCHUVILA വിശ്വാസസത്യങ്ങള്‍ 

MR. PRADEEP GEORGE 


DESIGN & LAYOUT 
VIJIN WILSON 


Life History - St. Joseph Cupertino 


JUSTIN P STEPHEN ചിത്രകഥ - എന്റെ സ്വന്തം മാര്‍ ഈവാനിയോസ്‌ 


(MISTICA CREATIONS : 9746 186059) 


CONTACT 
8281221234 വാര്‍ത്തകള്‍ 


(CATECHISM DIRECTOR, TVM MAJOR ARCHDIOCESE ) 


പൊതുവിജ്ഞാനം 


GMAIL : Catechismtrivandrum@gmail.com 


E CIRCULATION ONLY 


11 


13 


14 


16 


18 


19 


20 


21 


23 


25 


26 


www.malankaralibrary.com 


uw 


un mm 5 ഇത്തി 
GREETINGS 


HIS BEATITUDE MORAN MOR BASELIOS CARDINAL CLEEMIS 
MAJOR ARCHBISHOP - CATHOLICOS 


ഒരു പുതിയ വര്‍ഷത്തിന്റെ ആരംഭത്തില്‍ നാം ആയിരിക്കുന്നു. പുതിയ ചിന്തയോടും 
തീരുമാനത്തോടും ജീവിതത്തിന്റെ പുതിയ മേഖലകളിലേയ്ക്ക്‌ നാം പ്രവേശിക്കു 
ന്നു. എന്നും നിലനില്‍ക്കുന്ന നന്മയെ മുറുകെ പിടിച്ചു ലോകത്തിന്‌ പ്രകാശമായി 
ത്തീരാനുള്ള ജീവിതമാണല്ലോ മനുഷ്യന്റേത്‌. സല്‍പ്രവൃത്തികള്‍ ചെയ്യുക എന്നത്‌ 
ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്‌. മനുഷ്യന്റെ സമ്പന്നത സത്പ്രവൃത്തികളാണ്‌. 
കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ 
സ്നേഹിക്കുവാന്‍ സാധിക്കുകയില്ലെന്ന്‌ നമ്മുടെ ഹൃദയത്തിലോതിയ യേശുവി 
ന്റെ വാക്കുകള്‍ക്ക്‌ ജീവന്‍ നല്‍കി, നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാന്‍, 
സഹായിക്കാന്‍, നമ്മുടെ ജീവിതം കൊണ്ട്‌ സാധിക്കണം. ക്രിസ്തുവിലുള്ള 
വിശ്വാസം പ്രഘോഷിക്കപ്പെടുന്നത്‌ വാക്കുകളിലൂടെ മാത്രമല്ല, പ്രവൃത്തിയി 
ലൂടെയുമാണ്‌. രോഗികളേയും അനാഥരേയും ദരിദ്രരേയും നിരാലംബരേയും 
ചേര്‍ത്തു നിര്‍ത്തുവാന്‍ നമുക്ക്‌ കഴിയണം. യേശുവിന്റെ ജീവിതം മുഴുവന്‍ 
മറ്റുള്ളവര്‍ക്കു വേണ്ടി മാറ്റി വയ്ക്കപ്പെട്ടതായിരുന്നു. കുരിശു നല്‍കുന്ന ഏറ്റവും 
വലിയ തിരിച്ചറിവും ഇതു തന്നെയാണ്‌. മറ്റുള്ളവര്‍ക്കു വേണ്ടി സമര്‍പ്പിക്കുക. 
അതിന്‌ നമ്മുടെ ജീവിതത്തെ ഒരുക്കിയെടുക്കണം. ഹൃദയ വിശുദ്ധിയുണ്ടാകണം. 
ഞാന്‍ വിനീതനും ശാന്തഹൃദയനും ആകയാല്‍ എന്നില്‍ നിന്ന്‌ പഠിക്കുവിന്‍ 
എന്ന യേശുവിന്റെ വാക്കുകള്‍ ഹൃദയത്തിലേറ്റാം. യേശുവിനെ നോക്കി ജീവിക്കു 
വാനും യേശുവിനെപ്പോലെ ആകുവാനും നമുക്ക്‌ പരിശ്രമിക്കാം. 


ഫാ. ജോണ്‍സണ്‍ പുതുപ്പറമ്പില്‍ 
ഡയറക്ടര്‍ 
വിശ്വാസ പരിശീലന കാര്യാലയം 
തിരുവനന്തപുരം മേജര്‍ അതിഭഗ്രാസനം 


ദൈവദാസന്‍ മാര്‍ ഇവാനിയോസ്‌ പിതാവിനെ 
| വിശുദ്ധ പദവിയിലേക്ക്‌ ഉയര്‍ത്തമന്നതിനായുഭ്ള പ്രാര്‍ത്ഥന 


പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ്രിയേക ദൈവമേ, 


അങ്ങേയ്ക്ക്‌ ആരാധനയും മഹത്വവും സ്തോത്രവും ഞങ്ങള്‍ അര്‍പ്പിക്കുന്നു. 


\\ പിതാവായ ദൈവമേ, അവിടുത്തെ അനന്തകരുണയാല്‍ കാലത്തിന്റെ 
തികവില്‍ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക്‌ അങ്ങ്‌ രുപം നല്‍കി. അതിനെ 
| വളര്‍ത്തി നയിക്കുന്നതിനായി വന്ദ്യതാതനായ മാര്‍ ഈവാനിയോസ്‌ പിതാവിനെ 
അവിടുന്ന്‌ നിയോഗിച്ചു. ആ പുണ്ൃതാതന്റെ വിശുദ്ധിയുടെ പരിമളവും, സ്നേഹത്തിന്റെ 
ഈഷ്മളതയും എല്ലാ ജനപദങ്ങള്‍ക്കും മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്ക്‌ 
പൊതുവായും, മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക്‌ പ്രത്യേകമായും ഒരു 
വിശുദ്ധന്റെ മാദ്ധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ 
പിതാവിനെ വിശുദ്ധ പദവിയിലേയ്ക്കുയര്‍ത്തി അനുഗ്രഹിക്കണമേ എന്ന്‌ ഞങ്ങള്‍ 
താഴ്മയോടെ പ്രാര്‍ത്ഥിക്കുന്നു. 


ആമ്മീന്‍. 


1 സ്വ. 1 കൃപ. 1 (OI. 


ഡോ. കെ.വി. തോമസ്കുട്ടി കൈമലയില്‍, 


ലങ്ക Sue 


അഞ്ചല്‍ 


വിശ്വാസ പരിശീലന ക്ലാസ്സുകള്‍ എന്നാല്‍ 
ഒരു വിദ്യാഭ്യാസ പ്രക്രിയയാണ്‌ എന്ന്‌ ഒറ്റ നോട്ട 
ത്തില്‍ മനസ്സിലാകും. ക്ലാസ്സ്‌ മുറികള്‍, ടെകസ്റ്റ്‌ 
ബുക്കുകള്‍, പരീക്ഷ, മാര്‍ക്ക്‌ ഇവയെല്ലാം ചേര്‍ന്നതാണ്‌ 
വിശ്വാസ പരിശീലനം. കോവിഡ്‌ കാലം നമ്മുടെ 
പൊതു വിദ്യാഭ്യാസ രീതിയേയും സമീപനത്തേയും 
സമൂലമായി മാറ്റി മറിച്ചതിന്‌ ആനുപാതികമായ 
മാറ്റങ്ങള്‍ വിശ്വാസ പരിശീലനത്തിലുമുണ്ടായി. 
വി. കുര്‍ബാനയിലും ഇതര ആരാധനയിലും 
പോലും പങ്കെടുക്കാനാവാതെ പ്രതിസന്ധിയലൂുടെ 
യാണ്‌ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്‌. 
അടുത്ത നാളുകളില്‍ അല്പം ആശ്വാസം തോന്നി 
യെങ്കിലും വലിയ ആശ്വാസത്തിനവകയില്ലാത്ത 
മുന്നറിയിപ്പുകളും അനുഭവങ്ങളുമാണ്‌ നമുക്ക്‌ 


കോഷിഡാനാന്തര ലോകരെ 


വിശ്വാസ പരിശീലനം 


TA 
a a 


ME | mapa 


5 


കക്ക, 
— 


മുന്നില്‍. വര്‍ത്തമാനകാല പ്രതിസന്ധിയെ എങ്ങനെ 
അതിജീവിക്കാം എന്ന ആലോചനയ്ക്ക്‌ പ്രസക്തി 
യേറുന്നത്‌ ഈ പശ്ചാത്തലത്തിലാണ്‌. 


മതബോധനം സഭയുടെ അവകാശവും ചുമത 
ലയുമാണ്‌. സഭ എക്കാലത്തും മതബോധനത്തെ 
കടമയും അനുപേക്ഷണീയമായ അവകാശവു 
മായി കാണുന്നു. കൂടുതല്‍ കാണപ്പെടത്തക്ക 
മറ്റു പ്രവര്‍ത്തനങ്ങളേക്കാള്‍ മതബോധനത്തി 
ന്‌ സഭ എത്രയധികം മുന്‍ഗണന നല്‍കുന്നോ 
അത്രയധികം വിശ്വാസികളുടെ സമൂഹം എന്ന 
നിലയില്‍ സഭ ശക്തിപ്പെടും (Catechesi Tra- 


dendae) 


ലങ്ക ബലി 


വിശ്വാസ പരിശീലനം ഒരു വിദ്യാഭ്യാസ പ്രകിയ 
യായി മാര്തം കാണുന്നിടത്താണ്‌ കൂടുതല്‍ 
അപകടം. ആഴ്ചയിലെ മറ്റു ദിവസങ്ങളില്‍ കുട്ടി 
സ്‌കൂളില്‍ പോകുന്നതും ഞായറാഴ്ച വേദപാഠക്ലാ 
സ്സില്‍ പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം മിക്ക 
പ്പോഴും നാം തിരിച്ചറിയാതെ പോകുന്നു. 


ഓപചാരിക വിദ്യാഭ്യാസ പ്രകിയയില്‍ 
ക്ലാസ്സിലിരുന്ന്‌ ശാസ്ത്ര വിഷയങ്ങള്‍ പഠിക്കുന്ന 
വിദ്യാര്‍ത്ഥി വീട്ടിലെത്തി വീണ്ടും കൂടുതലായി 
പഠിച്ച്‌ പരീക്ഷയെഴുതി മാര്‍ക്ക്‌ വാങ്ങുന്നു. വിശ്വാസ 
പരിശീലന ക്ലാസ്സിലും ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം 
കൃത്യമാണ്‌. എന്നാല്‍ അവിടെ അവസാനിക്കുന്ന 
തല്ല വിശ്വാസ പരിശീലനം. ബുദ്ധിയിലൂടെ ലഭിച്ച 
ത്‌ അതിനപ്പുറത്ത്‌, വിശ്വാസത്തിന്റെയും ബോദ്ധ്യ 
ങ്ങളുടേയും, പ്രത്യാശയിലൂടെയും തലങ്ങളിലൂടെ 
കടന്ന്‌ തങ്ങളുടെ ജീവിതത്തെയാകമാനം ചൂഴ്ന്നു 
നില്‍ക്കുന്ന സ്നേഹ്രരവാഹമായി മാറുമ്പോഴാണ്‌, 
ചിന്തയിലും സംസാരത്തിലും സ്വഭാവത്തിലും പ്രക 
ടമാക്കുമ്പോഴാണ്‌ വിശ്വാസ പരിശീലനം ലക്ഷ്യപ്രാ 
പ്തിയിലെത്തുക. പത്തു കല്പനകള്‍ കാണാതെ 
പഠിച്ച്‌ പരീക്ഷയെഴുതിയാല്‍ അത്‌ വിശ്വാസ പരി 
ശീലനമാവുകയില്ല. മറിച്ച്‌ അത്‌ പ്രാവര്‍ത്തികമാ 
ക്കുമ്പോഴാണ്‌ വേദപാഠക്ലാസ്സുകള്‍ ലക്ഷ്യം കാണു 
ന്നത്‌. 


കോവിഡാനന്തര സാഹചര്യം 
വര്‍ത്തമാനകാലത്ത്‌ നമുക്കിത്‌ എങ്ങനെ 


സാധിക്കും? അതിന്‌ കോവിഡാനന്തര സാഹര്യം 
മനസ്സിലാക്കേണ്ടതുണ്ട്‌. 


മിക്കവരും ക്ലാസ്സുകളിലേയ്ക്ക്‌ മടങ്ങിയെത്തിയിട്ടില്ല 


കോവിഡ്‌ പകര്‍ച്ചവ്യാധിയുടെ ആരംഭദശയി 
ല്‍ സ്‌കൂള്‍ അടച്ചതോടെ സണ്ടേസ്‌കുളും അടയ്‌ 
ക്കാന്‍ നിര്‍ബന്ധിതമായി. എല്ലാവര്‍ക്കും ഭയമായി 
രുന്നു. ദേശീയ അന്തര്‍ശീയ വാര്‍ത്തകള്‍ മനസ്സി 
നെ അലോസരപ്പെടുത്തുന്നതായിരുന്നു. പഠനത്തേ 
ക്കാള്‍ ജീവന്‍ നിലനിര്‍ത്തുക പ്രധാനപ്പെട്ടതായതി 
നാല്‍ എല്ലാവരും വീടുകളിലേക്ക്‌ ഉള്‍വലിഞ്ഞു. 
സാഹചര്യങ്ങള്‍ ഏറെക്കുറെ മെച്ചപ്പെടുന്നു എന്ന്‌ 
വന്നപ്പോഴാണ്‌ സ്കൂളുകളും മറ്റ്‌ വിദ്യാഭ്യാസ 
സ്ഥാപനങ്ങളും തുറക്കാന്‍ സര്‍ക്കാരുകള്‍ തീരു 
മാനിച്ചത്‌. അതോടെ സണ്ടേസ്‌കൂളും പുനരാരംഭി 
ച്ചു. എങ്കിലും മുഴുവന്‍ കുട്ടികളും വിശ്വാസ പരി 
ശീലന ക്ലാസ്സുകളിലേയ്ക്ക്‌ മടങ്ങി വന്നില്ല. 


ഗൌരവതരമായ പഠന നഷ്ടം പ്രകടമാണ്‌. 

കോവിഡ്‌ പശ്ചാത്തലം ഇല്ലായിരുന്നെങ്കില്‍ 
നടക്കാമായിരുന്ന അധ്യയന സമയം നഷ്ടമായി. 
ശരിയായ വിശ്വാസപരിശീലനത്തിനുള്ള സമയവും 
സാഹചര്യവും നഷ്ടമായി. എല്ലാവിധത്തിലും 
ഉണ്ടായ പഠനനഷ്ടം വളരെ വലുതാണ്‌. 


ഓണ്‍ലൈന്‍ ആയും ഓഫ്‌ലൈന്‍ ആയും 
ക്ലാസ്സുകള്‍ 

ക്ലാസ്സുകള്‍ പുനഃരാരംഭിച്ചപ്പോള്‍ 
അദ്ധ്യാപകര്‍ ആണ്‌ കെണിയിലായത്‌. ക്ലാസ്സില്‍ 
എത്തുന്ന കുട്ടികള്‍ക്ക്‌ ഓഫ്‌ ലൈനായി നേരിട്ട്‌ 
ക്ലാസ്സ്‌ എടുക്കണം. ക്ലാസ്സില്‍ എത്താത്ത കുട്ടിക 
ള്‍ക്കായി ഓണ്‍ലൈനില്‍ ക്ലാസ്സുകള്‍ എടുക്കണം. 
സ്‌കൂളുകളിലോ മറ്റ്‌ സ്ഥാപനങ്ങളിലോ ജോലിയു 
ള്ള മതാദ്ധ്യാപകരെ സംബന്ധിച്ച്‌ ഇത്‌ വലിയ 
പ്രതിസന്ധിയാണ്‌ സൃഷ്ടിച്ചത്‌. മിക്കപ്പോഴും 
തങ്ങള്‍ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തോട നീതി 
പുലര്‍ത്താനാവാതെ ഇക്കുട്ടര്‍ ഏറെ വിഷമിച്ചു. 


— 


കുട്ടികളിലെ സ്ക്രീന്‍ അഡിക്ഷന്‍ 
ദീര്‍ഘകാലത്തെ ഓണ്‍ലൈന്‍ വിദ്യാഭ്യാസം 


എല്ലാ (പായത്തിലുമുള്ള കുട്ടികളില്‍ ശക്തമായ 
സ്ക്രീന്‍ അഡിക്ഷന്‍ രൂപപ്പെടുന്നതിന്‌ കാരണമായി. 


ഓണ്‍ലൈന്‍ ക്ലാസ്സിന്റെ പേരില്‍ പ്രൈമറി 


ക്ലാസ്സിലെ കുട്ടികള്‍ക്കു പോലും രക്ഷിതാക്കള്‍ 
സ്മാര്‍ട്ട്‌ ഫോണ്‍ വാങ്ങി നല്‍കി. ക്ലാസ്സ്‌ സമയം 
കഴിഞ്ഞും ഒരവകാശം പോലെ കുട്ടികള്‍ അത്‌ 
കൈയില്‍ സൂക്ഷിച്ചു. നെറ്റ്‌ കണക്ഷന്‍ ഉള്ള 
സ്മാര്‍ട്ട്‌ ഫോണില്‍ കൌതുകത്തോടെ അന്വേഷി 
ച്ച കുട്ടികളില്‍ എര്തയോ പേര്‍ ഗെയിംസിലും 
ലൈംഗിക സൈറ്റുകളിലും ചെന്നുപെട്ട ജീവിതം 
നഷടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ 
മൊബൈല്‍, കമ്പ്യൂട്ടര്‍ തുടങ്ങി 
അത്യന്താധുനിക ഇലക്‌ റ്േടാണിക്‌ 
ഉപകരണങ്ങള്‍ വരെ ഉപയോഗിച്ച്‌ അപകടം 
പിടിച്ച സൈറ്റുകളിലും ബന്ധങ്ങളിലും പെട്ട 
നാശത്തിലേയ്ക്ക്‌ പോകുന്ന കുഞ്ഞുങ്ങളുടെ 
എണ്ണം കുറവല്ല. 

ഇതില്‍ നിന്നും എങ്ങനെ ഒരു മാറ്റം 
ഉണ്ടാക്കാം? വിശ്വാസ പരിശീലനത്തിനും അദ്ധ്യാ 
പകര്‍ക്കും ഇപ്പോഴത്തെ സാഹചര്യങ്ങളില്‍ 
നിന്നും നമ്മുടെ കുട്ടികളെ ശരിയായ പന്ഥാവിലേ 
യ്ക്ക്‌ നയിക്കാന്‍ സാധിക്കും. അതിന്‌ അനുയോ 
ജ്യമായ ഒരു പഠനപദ്ധതി തയ്യാറാക്കണം. ഇപ്ര 
കാരം തയ്യാറാക്കുന്ന പഠനപദ്ധതി കുട്ടികള്‍ക്കു 
വേണ്ടിയും അദ്ധ്യാപകര്‍ക്കു വേണ്ടിയും രക്ഷകര്‍ 


ത്താക്കള്‍ക്കു വേണ്ടിയുമുള്ള സംയോജിത രൂപമാ 


യില്‍ രക്ഷകര്‍ത്താക്കളെ വലിയ പ്രാധാന്യത്തോടെ 
സംയോജിപ്പിക്കണം. കോവിഡാനന്തര വിശ്വാസ 
പരിശീലനം പ്രധാനമായി മാതാപിതാക്കളും 
അദ്ധ്യാപകരും ഒന്നുചേര്‍ന്ന്‌ പരസ്പര പൂരകമായി 
കുട്ടികളിലേയ്ക്ക്‌ പകര്‍ന്നുകൊടുക്കുന്ന ബോധ്യ 
ങ്ങളും ജീവിത്രകമവുമാകണം. ആരും ഉത്തരവാ 
ദിത്വം ഏറ്റെടുക്കാതെ പരസ്പരം പഴിചാരി രക്ഷ 
പെടുകയും വിദ്യാര്‍ത്ഥികളെ അപകടകരമായ 
വഴിയില്‍ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന വര്‍ത്തമാന 
കാല ദുരന്തം അടിയന്തിരമായി അവസാനിക്കേ 


ണ്ടതുണ്ട്‌. 


വര്‍ത്തമാനകാല വിശ്വാസപരീശിലനത്തില്‍ 


അദ്ധ്യാപകരുടെ അടിയന്തിര ഉത്തരവാദിത്തം 
എന്താണ്‌? 

വീണ്ടും അപകടകരമായ ഒറ്റപ്പെടലിന്റെയും 
ഭീതിയുടേയും നാളുകളിലേയ്ക്ക്‌ ലോകം പോകു 
ന്നു എന്ന സൂചനകളും റിപ്പോര്‍ട്ടു കളുമാണ്‌ നാം 
അനുദിനം വാര്‍ത്താ മാധ്യമങ്ങളിലും ആധികാരി 


ക പഠനങ്ങളിലും കാണുന്നത്‌. 


4 
Lie eo Na 


ഉലങ്കമ ബാലന്‍ ത്ത്‌ ഞ്ജ [ന GAloMo 


സാമുഹ്യ ബന്ധങ്ങളിലും വ്യക്തി ബന്ധങ്ങളിലും 
വലിയ മാറ്റം സംഭവിച്ചുകൊരിക്കുന്ന കാലമാണി 
ത്‌. തൊട്ടാല്‍ കൈകഴുകണം എന്ന ചിന്ത കുട്ടികള 
JOS മാത്രമല്ല മുതിര്‍ന്നവരുടെ പോലും ചിന്താഗതി 
യി ല്‍ ഉണ്ടാക്കാവുന്ന മാറ്റങ്ങള്‍ അവ ഗണിക്കാന്‍ 
കഴിയാത്തതാണ്‌. സാമൂഹിക ബന്ധങ്ങള്‍ ഇഴചേ 
ര്‍ന്നു നില്‍ക്കുന്ന ക്രേന്ദ്രബിന്ദുവാണ്‌ വ്യക്തി 
എന്നതില്‍ നിന്നും ഒറ്റതിരിഞ്ഞ കേവലസത്ത 
എന്നതിലേയ്ക്ക്‌ മനുഷ്യനെ മാറ്റി പ്രതിഷ്ഠിക്കുന്ന 
സാമൂഹിക സാഹച്യങ്ങള്‍ നാം തിരിച്ചറിയാതെ 
പോകരുത്‌. അതിനാല്‍ പരമ്പരാഗതമായ വഴിയിലു 
ടെ മാത്രം പഠനവും പരീക്ഷയും എന്നതല്ലാതെ 
കാലോചിതവും അനി വാര്യവുമായ മാറ്റം നമ്മുടെ 
സമീപനങ്ങളിലും അധ്യായന രീതിയിലും ഉണ്ടാക 
ണം. 


ഇത്‌ ഹാപ്പിനെസ്സ്‌ കരിക്കുലത്തിന്റെ കാല 
മാണ്‌. വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത വിദ്യാര്‍ 
ത്ഥികള്‍ വെറും പരീക്ഷ എഴുതുക എന്നതല്ല. ആ 
വിദ്യാര്‍ത്ഥി നല്ല ഒരു മനുഷ്യനായി വളരണം 
എന്നതാണ്‌. അവര്‍ ദൈവവിശ്വാസമുള്ള, ധാര്‍മ്മി 
ക ബോധമുള്ള, ഉത്തരവാദിത്തം ഏറ്റെടുക്കാന്‍ 


പ്രാപ്തമായ അച്ചടക്കവും പക്വതയും പ്രാപിച്ച 
വ്യക്തികളാകണം എന്നതാണ്‌. മാര്‍ക്കുകള്‍ വാങ്ങി 
ക്കൂട്ടുവാനുള്ള ഉപാധികള്‍ മാത്രമാകരുത്‌ വിശ്വാസ 
പരിശീലനം. അവരുടെ ആത്മീയ, സാമൂഹിക, 


വൈകാരിക വളര്‍ച്ച ഉറപ്പാക്കുന്നതാകണം. അവര്‍ 
ക്ക്‌ ഏറെ ചിന്തിക്കുവാനും പ്രതികരിക്കുവാനും 
അനുയോജ്യമായിരിക്കണം. ഏതു പരീക്ഷണങ്ങളേ 
യും അതിജീവിക്കുവാന്‍ പ്രാപ്തമാവുന്നതാക 
ണം. 

പഠന വിരക്തി തോന്നാതെ മടുപ്പു തോ 
ന്നാതെ ഉല്ലാസത്തോടെ പഠിക്കുവാനും ഹൃദിസ്ഥമാ 
ക്കുവാനും ജീവിതചര്യ ആക്കാനും പ്രാപ്തമായ ഒരു 
പാഠ്യപദ്ധതി ഇന്നത്തെ സാഹചര്യത്തില്‍ അനിവാ 
ര്യമാണ്‌. എന്നാല്‍ പൊടുന്നനെ ഇന്നുള്ള എല്ലാ 
സംവിധാനങ്ങളും ഒരു ദിവസം കൊണ്ട്‌ മാറ്റിമറിച്ച്‌ 
പുതിയ ഒന്ന്‌ കൊണ്ടുവരിക സാധ്യമോ, ആശാസ്യ 
മോ അല്ല.അതിനാല്‍ ഇന്നുള്ള സംവിധാനത്തിന്റെ 
ചട്ടക്കൂടില്‍ നിന്നുകൊണ്ടുതന്നെ ഇപ്പോള്‍ നാം 
അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെ അതിജീവി 
ക്കാന്‍ സഹായകരമായ 
ചില കാര്യങ്ങള്‍ സൂചിപ്പി 
ക്കാം. ഉല്ലാസമായി പഠിക്കു 
ന്നതിനും ജീവിതത്തെ ദൈ 
വോന്മുഖമായി രൂപപ്പെടു 
ത്തി ഓരോ നിമിഷവും 
ആഘോഷമാക്കാനുതകു 
ന്ന ഒരു പാഠ്യക്രമം രൂപപ്പെ 
ടുത്തണം. ആരെങ്കിലും ചിട്ട 
പ്പെടുത്തിത്തരാന്‍ നോക്കിയി 
രിക്കേണ്ട ആവശ്യം പോലും 
ഇല്ല. നമുക്ക്‌ ലഭ്യമായ സാ 
ഹചര്യത്തില്‍ നിന്നുകൊണ്ടു 
തന്നെ പഠനപ്രകിയ കുറേ 


ക്കൂടി ഉല്ലാസഭരിതവും ആകര്‍ഷകവുമാക്കാന്‍ 


ഓരോ മതാദ്ധ്യാപകനും സാധിക്കണം. 

നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ 
കാതലായ കാലഘട്ടം മഹാമാരിയെ നേരിടുന്ന 
തിനിടയിൽ കടന്നുപോകാം. ഇതിന്റെ പേരില്‍ 
വരുന്ന ബാദ്ധ്യതകള്‍ തലമുറകളുടേയും സമൂഹ 
ത്തിന്റേയും തളര്‍ച്ചയ്ക്ക്‌ കാരണമാകരുതെന്ന 
ജാഗ്രതയില്‍ സഭ കരുതലോടെ പല നടപടികളു 
മായി മുന്നോട്ട വന്നുകഴിഞ്ഞു. 2020 ജൂലൈയിലെ 
കൊറോണ വൈറസിന്റെ MILA വ്യാപന പശ്ചാ 


meena ബാലന്‍ ലല 10 


ത്തലത്തില്‍ പരിശുദ്ധ ശ്രാന്‍സിസ്‌ മാര്‍പാപ്പ 
സുവിശേഷ വെളിച്ചത്തില്‍ സഭയുടെ സാമൂഹിക 
പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തില്‍ കോവിഡ്‌ 
മഹാമാരിയുടെ പ്രതിസന്ധികളെ അതിജീവിക്കു 
ന്നതിനും ലോകത്തെ സുഖപ്പെടുത്തുന്നതിനും 
ആവശ്യമായ നടപടികള്‍ തുടങ്ങിവച്ചത്‌, ഇന്നും 
അനുസ്യൂതം തുടരുന്നത്‌ നമ്മുടെ ഇളം തലമുറ 
ശ്രദ്ധിക്കാതെ പോകരുത്‌. 

സമാന്തര രീതിയില്‍ വിശ്വാസപഠനങ്ങള്‍ 
ക്രമീകരിക്കുന്നതിനും സമഗ്രമായ വളര്‍ച്ചയ്ക്കാ 
വശ്യമുള്ള പ്രാര്‍ത്ഥനയും വിദ്യാഭ്യാസ ഇടപെടലും 
വഴി സമൂഹത്തില്‍ ക്രിസ്തുവിന്‌ സാക്ഷ്യം നല്‍ 
കാന്‍ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിന്‌ ഇക്കാലയള 
വില്‍ പ്രാധാന്യം നല്‍കേണ്ടതുണ്ട്‌. 


ചില നിര്‍ദ്ദേശങ്ങള്‍ 
വിദ്യാഭ്യാസ പരിശീലന രംഗത്ത്‌ പ്രവര്‍ത്തിക്കുന്ന 


വരുടെ അടിയന്തിര ഉത്തരവാദിത്തം ഹാപ്പിനെസ്സ്‌ 
കരിക്കുലം രൂപപ്പെടുത്തുക എന്നതാണ്‌. 


1 കുട്ടികളുടെ അടിസ്ഥാന അറിവ്‌ നിലവാരം 
രൂപപ്പെടുത്തുക. 

2) അറിവിലുള്ള അന്തരം പരിഹരിക്കാനുള്ള 
പദ്ധതി തയ്യാറാക്കുക. 

3) ഒരേ പ്രശ്നമുള്ള കുട്ടികളുടെ ഗ്രൂപ്പ്‌ രൂപീക 
രിക്കുക. 

4) സാകര്യപ്രദമായി സ്പെഷ്യല്‍ ഓണ്‍ലൈ 
ന്‍ ക്ലാസ്സുകള്‍ ക്രമീകരിക്കുക. 

5) അറിവ്‌ നഷ്ടം പരിഹരിക്കാന്‍ അനുയോജ്യ 
മായ കോഴ്സുകള്‍ 

6) പിന്നോക്കം നില്‍ക്കുന്ന കുട്ടികളെ പ്രത്യേ 
കം കരുതുക. 

7) സാമ്പത്തിക, സാമൂഹ്യ ഭൂമി ശാസ്ത്രപരമാ 
യ പിന്നോക്കാവസ്ഥ. 

8) കുട്ടികളെ പഠനത്തിലേയ്ക്ക്‌ ആകര്‍ഷിക്കാ 


ന്‍ തക്ക ഉല്ലാസപരമായ പാഠ്യക്രമം തയ്യാറാക്കുക. 


ദീര്‍ഘമായി പോകുന്നു എന്ന കാരണത്താല്‍ 
ഓരോന്നും പ്രത്യേകം വിവരിക്കുന്നില്ല. അധ്യാപ 
കരായിരിക്കുന്നവര്‍ക്ക്‌ പലതും വേഗത്തില്‍ 


മനസ്സിലാക്കുന്നതിനും പ്രാവര്‍ത്തികമാക്കുന്നതി 
നും സാധിക്കുന്നതാണ്‌. 

മാറ്റങ്ങള്‍ വന്നുകഴിഞ്ഞു. ഇവയെ തടയാ 
നാകില്ല. മാറ്റങ്ങളെ ഉപയോഗപ്പെടുത്തി വളര്‍ച്ചയും 
വികാസവും നേടിയെടുക്കണം. കുട്ടികളുടെ ഏതാ 
നും മാസത്തെ ലാഭനഷ്ട കണക്കുകള്‍ അല്ല സഭ 
യുടെ സുസ്ഥിരമായ വളര്‍ച്ചയും വ്യക്തിയുടെ 
സമഗ്രമായ വികാസവുമാണ്‌ കണക്കിലെടുക്കേ 
ണ്ടത്‌. വിശ്വാസത്തില്‍ ആഴപ്പെടുവാനും പ്രാര്‍ത്ഥ 
നയിൽ ആശ്രയിക്കുവാനും ഓരോരുത്തരേയും 
എത്രമാത്രം ബലപ്പെടുത്തി എന്ന്‌ പരിശോധിക്ക 
പ്പെടണം. ദാരിദ്ര്യം, ജീവന്‍, ഭക്ഷണശീലങ്ങള്‍, 
മുതിര്‍ന്നവരോടുള്ള ആദരവ്‌, പ്രകൃതി, കൃഷി, 
കഴിവുകള്‍, ശുചിത്വം, നിലനില്‍പ്പിന്റെ വെല്ലുവിളി 
കള്‍, ഭവനം, പ്രാര്‍ത്ഥന, സ്നേഹം, അനുകമ്പ 
എന്നിവയിലൂടെ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേയ്‌ 
ക്ക്‌ ഇറങ്ങിച്ചെല്ലാനും വിശ്വാസ പരിശീലനം അസ്വാ 
ദ്യമാക്കുവാനും സാധിക്കുന്ന പ്രവര്‍ത്തന നിരത 
മായ സാഹചര്യം ഓരോ ഇടവകയിലും രൂപപ്പെ 
ടണം. പ്രതിസന്ധിയുടെ ഈ കാലത്ത്‌ മതബോ 
ധന പ്രകിയയില്‍ ഭവനങ്ങള്‍ സജീവമാകട്ടെ. മഹാ 
മാരിക്ക്‌ ശേഷമുള്ള കാലഘട്ടത്തെ പടുത്തുയർ 
ത്തുന്ന ഏറ്റവും ഗ്രാധാന്യമര്‍ഹിക്കുന്ന ദീര്‍ഘകാ 
ലാടിസ്ഥാനത്തില്‍ ഫലങ്ങള്‍ വിളയിക്കുന്ന വിശ്വാ 
സ പരിശീലന മേഖല രൂപപ്പെടട്ടെ. 


“സമാധാനം ആവശ്യമെങ്കില്‍ നാം 
നീതിയ്ക്കുവേണ്ടി പ്രവര്‍ത്തിക്കണം.” 


10 


ലങ്ക ബാലന്‍ 


മുപാനായ 29 suenveiewoms 


= ഏം 
ULGIEIDrary.com 
J 


Ve 
. 

. 
AU 
AL 
. 

a 

> 

. 

* 


വിശാദ്ധരോഒടൊപ്പം 


- 
eeaeaeeeeanee 


പൌരസ്ത്യ സന്യാസികളുടെ പിതാവ്‌ 
എന്നറിയപ്പെടുന്ന വിശുദ്ധ ബസേലിയോസ്‌ എ.ഡി. 
330 ല്‍ കപ്പദോക്യയിലെ കേസറിയായില്‍ ജനിച്ചു. 
വിശുദ്ധന്റെ മാതാവ്‌ എമിലിയും മ്മെതാന്മാരായിരു 
ന്ന സഹോദരങ്ങള്‍ - നിസ്സായിലെ വി. ഗ്രിഗോറി 
യോസും, സെബസ്ത്യായിലെ മാര്‍ പീറ്ററും മൂത്ത 
സഹോദരി മ്രകീനയും വിശുദ്ധരുടെ ഗണത്തില്‍ 
ചേര്‍ക്കപ്പെട്ടവരാണ്‌. 
സന്യാസജീവിതത്തിലൂടെ ദൈവിക ഈര്‍ 
ജ്ജം ഉള്‍ക്കൊണ്ട്‌ ജീവിച്ച വിശുദ്ധനെ, ആര്യന്‍ 
പാഷണ്ഡതയ്ക്കെതിരെ സത്യവിശ്വാസത്തിന്റെ 
പ്രബോധനം കേസറിയായില്‍ നല്‍കാന്‍, കേസറി 
യായിലെ മെത്രാനായിരുന്ന യനസേബിയൂസ്‌ 
ക്ഷണിക്കുകയും എ.ഡി. 364 ല്‍ വൈദികനായും 


എ.ഡി. 370 ല്‍ കേസറിയായിലെ മെത്രാനായി 
അഭിഷിക്തനാവുകയും ചെയ്തു. മെത്രാന്‍ എന്ന 
നിലയില്‍ നാസ്തിക വാദത്തിനെതിരെ പോരാടി 
കത്തോലിക്കാ വിശ്വാസത്തെ സംരക്ഷിച്ച ധീര 
യോദ്ധാവായിരുന്നു വിശുദ്ധ ബസേലിയോസ്‌. 


എ.ഡി. 372 ല്‍ വലെന്‍സ്‌ ച്രകവര്‍ത്തി 


നാസ്തികവാദത്തെ ഓദ്യോഗിക മതമാക്കി 
അവതരിപ്പിക്കുവാനായി മോഡെസ്റ്റസിനെ 


കപ്പദോക്കി യായിലേയ്ക്ക്‌ അയച്ചു. മോഡെസ്റ്റസ്‌ 
വിശുദ്ധനെ സമീപിച്ച്‌ പ്രബോധനങ്ങളെപ്പറ്റി 
ശാസിക്കുകയും നാടുകടത്തുമെന്നും 
രക്തസാക്ഷിയാക്കുമെന്നും ഭീഷണിപ്പെടുത്തി. 


ദൈവവിശ്വാസത്താല്‍ സമാധാന 


Fr 


ഫാ. തോമസ്‌ കുറ്റിയില്‍ 


meme ബാലി 


ത്തോടുകൂടി മെത്രാന്‍ പറഞ്ഞു, “ഇത്രയേ ഉള്ളൂ. 
നിങ്ങള്‍ പറഞ്ഞതൊന്നും എന്നെ സ്പര്‍ശിക്കുക 
പോലും ചെയ്തിട്ടില്ല. കാരണം ഞങ്ങളുടെ കൈ 
വശം ഒന്നുമി 
ഒന്നും കൊള്ളയടിക്കുവാന്‍ കഴിയില്ല. നാടു കടത്താന്‍ 
സാദ്ധ്യമല്ല, കാരണം ദൈവത്തിന്റെ ഈ ഭൂമിയില്‍ 
എവിടെയായിരുന്നാലും ഞാന്‍ എന്റെ ഭവനത്തി 
ലാണ്‌. അങ്ങേയ്ക്ക്‌ അനുവദിച്ചു തരാവുന്ന മഹാ 


ല്ല, ഞങ്ങളുടെ കൈയില്‍ നിന്നും 


കാരുണ്യമാണ്‌ മരണം. എന്നെ വധിക്കുകയാണെ 
ങ്കില്‍ ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. കാരണം 
എനിക്ക്‌ ദൈവത്തെ എത്രയും പെട്ടന്ന്‌ കാണുവാ 
ന്‍ സാധിക്കും”. 
പുണ്യവാന്റെ മറുപടിയില്‍ ആശ്ചര്യം 
പൂണ്ട മോഡെസ്റ്റസ്‌ പറഞ്ഞു :- “ഇതുവരെയും 
ആരും എന്നോട്‌ ഇത്രയും ധൈര്യമായി സംസാരി 
afisle”. “ഒരുപക്ഷേ നിങ്ങള്‍ ഇതിനു മുന്‍പൊരു 
മ്രെതാനെ കണ്ടിട്ടുണ്ടാവില്ല'” എന്നാണ്‌ 
വിശുദ്ധന്‍ മറുപടി കൊടുത്തത്‌. 
ഉടന്‍ തന്നെ വലെന്‍സ്‌ ചക്രവര്‍ത്തിയുടെ 
പക്കല്‍ തിരിച്ചെത്തിയ മോഡെസ്റ്റസ്‌ ഇപ്രകാരം 
ഉണര്‍ത്തിച്ചു. സഭാനായകന്റെ അടുത്ത്‌ ഞങ്ങള്‍ 
ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചു. പക്ഷേ 
അദ്ദേഹം ഭീഷണിക്കു മേലെ ശക്തനും, വാക്കുകളി 
ല്‍ ദ്ൃഡ്തയുളളവനും, പ്രലോഭനങ്ങള്‍ക്കു മേലെ 
സമര്‍ത്ഥനുമായിരുന്നു. 
തിരുസഭയില്‍ ത്രിത്വവിശ്വാസത്തിന്‌ ഉറപ്പായ 
അടിസ്ഥാനമിട്ട വിശുദ്ധ ബസേലിയോസ്‌ ഒരുപാട്‌ 
ഗ്രന്ഥങ്ങള്‍ രചിച്ചിട്ടുണ്ട്‌. 


“സ്നേഹിക്കാത്തവര്‍ ഒരിക്കലും 


www. malankaralib 4 com | 4 ala fi 


110117 


80 പ്രബോധനങ്ങള്‍, നിയമങ്ങള്‍ ഉള്‍ക്കൊള്ളുന്ന 
സാന്മാര്‍ഗ്ഗികത (Moralia) എന്ന ഗ്രന്ഥം സന്യാ 
സജീവിതത്തിന്റെ മാര്‍ഗ്ഗനിര്‍ദ്ദേശങ്ങള്‍ ഉള്‍ക്കൊ 
ള്ളുന്ന ഏറ്റവും പുരാതന രേഖയാണ്‌. സന്യാസ 
ജീവിതത്തിന്റെ രൂപരേഖയും നിയമശാസനങ്ങളും 
ഉള്‍ക്കൊള്ളുന്ന രണ്ട്‌ നിയമസംഹിതകള്‍ക്കൂടി 
(The Two Monastic Rules- Long Rules and 
short Rules) വിശുദ്ധന്റേതായിട്ടുണ്ട്‌. 

“നിങ്ങള്‍ ഉപയോഗിക്കാത്ത അപ്പം വിശ 
ക്കുന്നവര്‍ക്കുള്ളതാണ്‌; വെറുതെ സൂക്ഷിച്ചു വച്ചി 
രിക്കുന്ന നിങ്ങളുടെ വസ്ത്രം നഗ്നര്‍ക്കുളളതാണ്‌; 
നിങ്ങള്‍ ധരിക്കാത്ത ചെരുപ്പുകള്‍ നിഷ്പാദുകരു 
ടേതാണ്‌; നിങ്ങള്‍ പൂട്ടി സൂക്ഷിക്കുന്ന പണം ദരി 
ദ്രരുടേതാണ്‌; നിങ്ങള്‍ ചെയ്യാത്ത ഉപവി Casas 
ത്തികള്‍ നിങ്ങള്‍ ചെയ്യുന്ന അനീതിയാണ്‌” എന്ന്‌ 
ഉദ്ഘോഷിച്ച വിശുദ്ധന്‍ ചുരുങ്ങിയ കാലത്തിനു 
ള്ളില്‍ ജനങ്ങളുടെ പ്രീതി നേടുകയും അനേകം 
അനാഥാലയങ്ങളും സത്രങ്ങളും ആശുപത്രികളും 
നിര്‍മ്മിക്കുകയും ചെയ്തു. പൌരോഹിത്യ ആശ്രമ 
ജീവിത സ്രമ്പദായത്തിന്റെ പിതാവായി അറിയപ്പെ 
ടുന്ന വി. ബസേലിയോസ്‌ പൌരസ്ത്യ ആരാധന 
ക്രമത്തിന്റെ പരിഷ്കര്‍ത്താവ്‌ എന്ന നിലയിലും 
പ്രസിദ്ധനായിരുന്നു. 

എ.ഡി. 379 ജനുവരി 1 ന്‌ 49-0000 
വയസ്സില്‍ “കര്‍ത്താവേ, അങ്ങയുടെ കരങ്ങളില്‍ 
എന്റെ ആത്മാവിനെ സമര്‍പ്പിക്കുന്നു” എന്നു 
പറഞ്ഞു കൊണ്ട്‌ ആ പാവനാത്മാവ്‌ ദൈവ 
സന്നിധിയിലേയ്ക്ക്‌ യാത്രയായി. 


ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കാരണം 


ദൈവം സ്നേഹമാണ്‌.” 


വിശുദ്ധ യോഹന്നാൻ 


meme ബാല 


ആന്‍ സാറ ബിനോയി 
കരവാളൂര്‍, അഞ്ചല്‍ 


അതിജീവനം 


കൊറോണയാം മഹാമാരിയില്‍ 
തെല്ലൊന്നുമല്ല ദുരിതം മര്‍ത്ത്യര്‍ക്ക്‌ 
ശവംനാറി പുക്കള്‍ തന്‍ ഘോഷയാത്ര 
ആംബുലന്‍സിന്‍ മിന്നലൊളികള്‍ 
ഉറ്റവരെ പിരിഞ്ഞിടും നിലവിളികള്‍ 
ആശങ്ക തന്‍ മനോഭാവങ്ങള്‍ 
താറുമാറാക്കിയ ജീവിത സൌധങ്ങള്‍ 
ഇവയ്ക്കെല്ലാം മുന്‍പില്‍ തളരരുത്‌.... പതറരുത്‌ 
അതിജീവിച്ചിടും നമ്മള്‍ ഒറ്റക്കെട്ടായ്‌ 
ഇരുകൈകള്‍ കൂപ്പാം... പ്രാര്‍ത്ഥനയുയര്‍ത്താം... 
കൈകോര്‍ക്കാം അതിജീവനത്തിനായ്‌ 
വിലാപത്തിനും തേങ്ങലിനും മുമ്പില്‍ 
ശിരസ്സുയര്‍ത്തി നിന്ന്‌ പയറ്റുന്ന 
ഇന്നിന്റെ മക്കള്‍ക്കൊപ്പം 
കൈകോര്‍ക്കാം അതിജീവനത്തിനായ്‌ 
മുന്നിട്ടിറങ്ങാം അതിജീവന ത്രന്തവുമായ്‌ 
തളര്‍ന്നിടാതെ.... ഉയര്‍ത്തെഴുന്നേല്‍ക്കാം 


്രാപ്തരാകാം.... തരണം ചെയ്യാം... 


19 


nema ബാലന്‍ 


new | 


രഞ്ചിത്ത്‌ ജയിംസ്‌ 


മരിയനഗര്‍, Voi 


ചെവി കനക്കുന്ന ശബ്ദത്തോടെ മൂന്നാം 
നമ്പര്‍ പ്ലാറ്റ്‌ഫോമിലേയ്ക്ക്‌ ട്രയിന്‍ വന്നുനിന്നു. 
യാത്രക്കാര്‍ പൊതുവെ കുറവായിരുന്നതുകൊണ്ട്‌ 
തന്നെ രാഹുല്‍ കുറച്ചുകൂടെ വിശാലമായി സീറ്റി 
ലേയ്ക്ക്‌ നിവര്‍ന്നിരുന്നു. കാഴ്ചകള്‍ ആസ്വദിക്കാ 
നായാണ്‌ ജനല്‍ സീറ്റ്‌ കയ്യടക്കിയതെങ്കിലും കയ്യി 
ലെ ഫോണില്‍ നിന്നും തലയുയര്‍ത്തി നോക്കാന്‍ 
അവന്‍ മെനക്കെട്ടില്ല. എതിര്‍ സീറ്റില്‍ അമ്മ അവ 
നെത്തന്നെ നോക്കിയിരിപ്പുണ്ട്‌. ദുരെയാത്ര ആയതു 
കൊണ്ട്‌ തന്നെ കഴിക്കാന്‍ കരുതിയ ഭക്ഷണം 
അവനു നല്‍കിയിട്ട മണിക്കൂര്‍ ഒന്നായി. ഇനിയും 
അവന്‍ അതില്‍ തൊട്ടില്ല. പുതിയ ഷൂസ്‌ വാങ്ങി 
നല്‍കാത്തതിലുള്ള അരിശമാണ്‌. അമ്മ അവനെ 
തൊട്ടുവിളിച്ചു പറഞ്ഞു. നീ അതെടുത്ത്‌ കഴിക്കെടാ 


പം കാഴ്ചകള്‍ 
ഇ Scons 


DR can va A 
wee r Ma 


യ്യ 


മോനെ. ഇല്ല, കഴിക്കുന്നില്ല. ദേഷ്യത്തോടെ മറുപടി 
പറഞ്ഞു മുഖം വെട്ടി അവന്‍ പുറത്തേയ്ക്ക്‌ നോക്കി 
ഇരിപ്പായി. അമ്മ എന്ത്‌ പറയണമെന്ന്‌ അറിയാതെ 
മറ്റു യാത്രക്കാരെ നോക്കി, തല കുനിച്ചിരുന്നു. 
നാശം, എത്ര നേരമായി ഈ ട്രെയിന്‍ 
ഇവിടെ കിടക്കാന്‍ തുടങ്ങിയിട്ട; ഇനിയും ഇത്‌ 
നീങ്ങി തുടങ്ങിലെ. രാഹുല്‍ മനസ്സില്‍ എന്തൊ 
ക്കെയോ പിറുപിറുത്തു. പുറത്തെ കാഴ്ചകള്‍ 
അവനെ യാതൊരു വിധത്തിലും സന്തോഷിപ്പിച്ചി 
ല്ല. കാലുകള്‍, വളരെ വേഗം നീങ്ങുന്ന ഒരു നൂറു 
കാലുകള്‍. ആരെയും കാക്കാതെ, ആര്‍ക്കുവേണ്ടി 
യും കാത്തുനില്‍ക്കാതെ ഞാന്‍ ആദ്യം, ഞാന്‍ 
ആദ്യം എന്ന രീതിയില്‍ മത്സരിച്ചു നടക്കുന്ന 
കാലുകള്‍ മാത്രം. പുറം കാഴ്ചകള്‍ അവനെ 


p= 


അസ്വസ്ഥനാക്കിയതേയുള്ളൂ. അപ്പോഴാണ്‌ സ്റ്റേഷ 
നിലെ ഒഴിഞ്ഞ കോണില്‍ വേസ്റ്റ്‌ ബാസ്ക്കറ്റിനടു 
ത്തായി കൈ നീട്ടിയിരിക്കുന്ന ഒരു യാചകയെ 
അവന്‍ ശ്രദ്ധിച്ചത്‌. മുഷിഞ്ഞ വസ്ത്രം, സാരിത്തു 
മ്പ്‌ തലയിലൂടെ വലിച്ച്‌ മുഖം പാതി മറച്ചിരിക്കു 
ന്നു. കണ്ണുകളില്‍ ഭയവും ദൈന്യതയും നിറഞ്ഞ 
നോട്ടം. ആ പായുന്ന കാലുകളുടെ ഉടമകളില്‍ 
ഒരാളെങ്കിലും അവര്‍ക്കു മുന്നില്‍ നില്‍ക്കുമെന്നും 
അവരെ കരുണയോടെ നോക്കുമെന്നും നീട്ടിപ്പിടി 
ച്ചിരിക്കുന്ന കൈയിലേയ്ക്ക്‌ ദാക്ഷിണ്യത്തോടെ 
ഒരു രൂപ തുട്ടെങ്കിലും നല്‍കുമെന്നും അവര്‍ പ്രതീ 
ക്ഷിക്കുന്നുണ്ടാകും. അവന്‍ അവരെത്തന്നെ നോക്കി 
ഇരിപ്പായി. ഈ ലോകത്തില്‍ ആരെങ്കിലും ആരു 
ടെയെങ്കിലും കരുണയെ പ്രതീക്ഷിക്കാതെ ജിവി 
ക്കുന്നുണ്ടാകുമോ? ആ ചിന്ത അവനെ അവനിലേ 
യ്ക്ക്‌ നോക്കാന്‍ തന്നെ പ്രേരിപ്പിച്ചു. അപ്പോഴേയ്‌ 
ക്കും ആരോ ഒരാള്‍ ആ യാചകയുടെ മുമ്പില്‍ 
ഒന്നു നിന്നു. ലോകം ഇത്ര വേഗം ഓടുമ്പോഴും 
അവിടെ നീട്ടിയ കൈകളുമായി ഒരു മനുഷ്യജീവി 
ക്കായി ഒരു നിമിഷം മാറ്റിവച്ച അയാളെയോര്‍ത്ത്‌ 
അവന്‍ സന്തോഷിച്ചു. എന്നാല്‍ പ്രതീക്ഷകള്‍ തെറ്റി 
ച്ചുകൊണ്ട്‌ അയാള്‍ ആ വേസ്റ്റ്‌ ബക്കറ്റിനടുത്തേയ്‌ 
ക്ക്‌ നീങ്ങി. കയ്യിലിരുന്ന ബിസ്ക്കറ്റ്‌ കവര്‍ അതിലേ 


യ്ക്ക്‌ വലിച്ചെറിഞ്ഞ്‌ അയാളും നിര്‍ത്താതെ ഓടു 
ന്ന ലോകത്തിലെ ആ ജനക്കൂട്ടത്തിലേയ്ക്ക്‌ 
അലിഞ്ഞു ചേര്‍ന്നു. നിറഞ്ഞ മാലിന്യക്കുമ്പാര 
ത്തില്‍ നിന്നും ബിസ്‌ക്കറ്റ്‌ കവര്‍ യാചകയുടെ 
മുന്നിലേയ്ക്ക്‌ വീണു. അതിലെ ഇനിയും കഴിക്കാതെ 
വച്ചിരിക്കുന്ന കുറച്ചു ബിസ്‌ക്കറ്റുകള്‍ കണ്ട്‌ അവ 
രുടെ കണ്ണുകള്‍ തിളങ്ങി. ആര്‍ത്തിയോടെ അവര്‍ 
അത്‌ സ്വന്തമാക്കി കഴിച്ചുതുടങ്ങി. ട്രെയിന്‍ നീട്ടി 
കുകി പതിയെ മുന്നോട്ട നീങ്ങിത്തുടങ്ങി. എച്ചില്‍ 
കഴിക്കുന്ന ആ സ്ത്രീയെ നോക്കി ലോകം മുഴുവ 
ന്‍ കുകുന്ന പോലെ അവനു തോന്നി. ഇനിയും 
താന്‍ കഴിക്കാതെ വച്ചിരിക്കുന്ന ആഹാര പാത്രം 
അവന്‍ കയ്യിലെടുത്തു. അവന്റെ അമ്മ പറഞ്ഞു, 
വീട്ടില്‍ പോയിട്ട ഒരാഴ്ചയ്ക്കുള്ളില്‍ നമുക്ക്‌ ഷൂസ്‌ 
വാങ്ങിക്കാം. മോന്‍ ഭക്ഷണം കഴിക്ക്‌. അവന്‍ 
പറഞ്ഞു, വേണ്ട, ഇപ്പോള്‍ ആവശ്യമില്ല അമ്മ. 
ആഹാരം വായിലേയ്ക്ക്‌ വയ്ക്കുമ്പോഴും സ്റ്റേഷന്‍ 
കഴിഞ്ഞ ട്രയിനിന്റെ ജനലിലൂടെ അവന്‍ ഒന്നുകൂ 
ടെ പുറത്തേയ്‌ ക്ക്‌ നോക്കി. ഒരു കൈ ഇപ്പോഴും 
ആരുടെയെങ്കിലും കാരുണ്യത്തിനായി അവിടെ 
കാത്തുനില്‍പ്പുണ്ട്‌. അല്ലെങ്കിലും ഈ ലോകത്തി 
ല്‍ ആരെങ്കിലും ആരുടെയെങ്കിലും കരുണയെ 
പ്രതീക്ഷിക്കാതെ ജീവിക്കുന്നുണ്ടാകുമോ? 


“ഒരുവന്‍ ദലാകം മുഴുവന്‍ ഭനദ]ിയാലും തന്നെത്തന്നെ 
നഷ്ൃഷെടുത്തദകഭഷാ നശിഷിക്കുകദയാ ചെയ്താൽ 


ഭവന്‌ എന്തു പ്രഭഷാജനം.” 


വിശുദ്ധ തോമസ്‌ അക്വീനാസ്‌ 


mela Ie 


എല്ലാവരുടേയും ജീവിതത്തില്‍ കനല്‍ 
നിറഞ്ഞ വഴികളിലൂടെയുള്ള ഒരു യാത്രയുണ്ട്‌. 
ചിലപ്പോള്‍ യാത്രയുടെ അവസരങ്ങളില്‍ ദൈവത്തെ 


കുറ്റപ്പെടുത്താറുണ്ട്‌. ദൈവം എന്തുകൊണ്ട്‌ എന്റെ 
ജീവിതത്തില്‍ ഇങ്ങനെ വേദനകള്‍ തരുന്നു. എല്ലാ 
വരും ഒരുപക്ഷേ ഇതെക്കുറിച്ച്‌ ഒരുപാടു ചിന്തിച്ചി 
ട്ടുണ്ടാകും അല്ലേ... 

ഈയിടെ കാണാനിടയായ രണ്ട്‌ 
സിനിമകളില്‍ ഇതിന്റെ ഉത്തരം എനിക്ക്‌ കാണാന്‍ 
സാധി ച്ചു. ഒന്നാമത്തെ സിനിമ And The Oscar 
Goes TO. ഈ സിനിമയിലെ പ്രധാന വേഷം ചെ 
യ്തിരി ക്കുന്നത്‌ ടൊവിനോ തോമസാണ്‌. കടം 
വാങ്ങിയും വീട്‌ പണയം വച്ചുമാണ്‌ കാഥാനാ 
യകന്‍ ഒരു സിനിമ നിര്‍മ്മിക്കുന്നത്‌. 


oy നറാണ്ങു ചിതകള്‍ 


J 


കനല്‍വഴികളില്‍ 
കാലീടറാതെ..!! 


അങ്ങനെ ആ സിനിമയ്ക്ക്‌ ഓസ്കാര്‍ നോമിനേഷ 
നു സാധ്യതയുണ്ടെ ന്നറിഞ്ഞ്‌ ആ സിനിമയുടെ 
പ്രൊമോഷനുവേണ്ടി വിദേശത്തേയ്ക്ക്‌ പോകുന്നു. 
അവിടെ ഒത്തിരിയേറെ കഷടപ്പാടുകളിലൂടെയാണ്‌ 
അദ്ദേഹം കടന്നുപോകുന്നത്‌. അവസാനം അദ്ദേ 
ഹത്തിന്റെ സിനിമ റിജെകറ്റ്‌ ചെയ്യും. എല്ലാ 
നഷടങ്ങളും വേദനകളും തിരിച്ചറിഞ്ഞ്‌ അവിടെ 
നിന്ന്‌ പോകുന്നതിനു മുമ്പ്‌ നായകന്‍ കുട്ടുകാ ര 
നോട്‌ ഒരു ഡയലോഗ്‌ പറയുന്നുണ്ട്‌. അത്‌ ഇങ്ങ 
നെയാണ്‌. “ഈ പടച്ചോന്‍ എന്നു പറയുന്നത്‌ ഒരു 
സംഭവമാണ്‌ കേട്ടോ. മൂപ്പര്‍ ചില നേരത്ത്‌ ഒരു 
ചെരുപ്പുകൂടെ തരാതെ തീക്കനലിന്റെ മുകളിലൂടെ 
നടത്തിക്കും. നമ്മള്‍ പ്രാകും, പുലമ്പും, ബഹളം 
വയ്ക്കും. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞിട്ടാ 


ബ്രദര്‍ ഡാനി പുതുമന 


10 


a | 096089 ചിന്തകള്‍ 


മനസ്സിലാകുക, അന്ന്‌ അങ്ങനെ നടത്തിയതു 
കൊണ്ട്‌, ഇല്ലാതെയായത്‌ കിടപ്പിലായേക്കാവുന്ന 
ഒരു തളര്‍വാതമാണെന്ന്‌”. ഇതിനുശേഷം അദ്ദേ 
ഹം തന്റെ ജീവിതം ഒരു സിനിമയായി നിര്‍മ്മിക്കാ 
ന്‍ പോവുകയാണെന്ന്‌ കൂട്ടുകാരോട്‌ പറയും. നീയും 
ആ സിനിമയിലെ കഥാപാത്രമാണെന്ന്‌ പറയും. 
അപ്പോള്‍ ആ കൂട്ടുകാരന്‍ പറയും, അതിന്റെ 
മുഴുവന്‍ ചെലവും ഞാന്‍ എടുക്കുമെന്ന്‌. 

രണ്ടാമത്തെ സിനിമ Ormayil Oru Shishi- 
ram. ഈ സിനിമയുടെ അവസാനഭാഗത്ത്‌ കൂട്ടു 
കാരന്‍ നായകനോട്‌ ഒരു കാര്യം പറയും. “കണ്‍ 
ഗ്രാജുലേഷന്‍സ്‌ അളിയാ. ഫസ്റ്റ്‌ സിനിമയാണ്‌ 
അല്ലേ. ഈ ദൈവം എന്നു പറയുന്ന ആളുണ്ടല്ലോ 
നമ്മള്‍ മനുഷ്യരുമായിട്ട ചില കളികള്‍ കളിക്കും. 
നമ്മള്‍ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോള്‍ അദ്ദേഹം 
അപ്പോള്‍ തന്നെ അതെടുത്ത്‌ കുറച്ച്‌ ദൂരത്തേയ്ക്ക്‌ 
മാറ്റിവയ്ക്കും. എന്നിട്ട്‌ നമ്മള്‍ കഷ്ടപ്പെട്ട്‌ അതി 
ന്റെ അടുത്തേയ്ക്ക്‌ ചെല്ലുമ്പോള്‍ പുള്ളി അത്‌ കു 
റച്ചുകൂടെ ദൂരത്തേയ്ക്ക്‌ എടുത്തു മാറ്റിവയ്ക്കും. 
എന്നിട്ട്‌ ഈ സെയിം കളി റിപ്പീറ്റ്‌ ചെയ്തുകൊണ്ടി 
രിക്കും. എന്തിനാണെന്നറിയാമോ? 


സന്തോഷം എന്നത്‌ നിങ്ങള്‍ക്ക്‌ ആത്മാക്കളെ 
നേടാന്‍ കഴിയുന്ന സ്നേഹത്തിന്റെ ഒരു 


വലയാണ. 


വിശൂദ്ധ മദർ ഞെരസ 


നമുക്ക്‌ അത്‌ നേടാനുള്ള ആവേശം കൂടാനും 
നേടിക്കഴിയുമ്പോള്‍ നേടിയതിന്റെ വില മനസ്സി 
ലാക്കിത്തരാനും വേണ്ടിയാണ്‌ I. പലപ്പോഴും 
നമ്മുടെ ജീവിതങ്ങളില്‍ സംഭവിക്കുന്നത്‌ ഇതു 
തന്നെയല്ലേ? ദുഃഖങ്ങള്‍ എന്നും സന്തോഷത്തിന്റെ 
മുന്നോടിയാണ്‌. ജീവിതത്തിന്റെ കനല്‍ നിറഞ്ഞ 
വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോള്‍ തിരിച്ചറിയണം, 
ഈ വേദനകളും പ്രയാസങ്ങളും ദൈവം നമുക്ക്‌ 
നല്‍കുന്നത്‌ മുന്നോട്ടുളള യാത്ര സുഖകരമാക്കു 
ന്നതിനു വേണ്ടിയാണെന്ന്‌. കൃഷിക്കാരന്‍ വൃക്ഷ 
ത്തിന്റെ ശാഖകള്‍ വെട്ടി നേരെയാക്കുമ്പോള്‍ വൃക്ഷം 
കൃഷിക്കാരെ കുറ്റപ്പെടുത്തുമായിരിക്കും. എന്നാല്‍ 
നാളെ ആ വൃക്ഷം നല്ല ഫലങ്ങള്‍ നിറഞ്ഞു 
നില്‍ക്കുമ്പോള്‍ തിരിച്ചറിയും, അന്ന്‌ എന്റെ ശാഖ 
കള്‍ വെട്ടിയതുകൊണ്ടാണ്‌ ഇന്ന്‌ എനിക്ക്‌ നല്ല 
ഫലങ്ങള്‍ പുറപ്പെടുവിക്കുവാന്‍ സാധിക്കുന്നതെ 
ന്ന്‌. ഈയൊരു തിരിച്ചറിവ്‌ നമ്മുടെ ജീവിതത്തി 
ലും ഉണ്ടാകണം. ഈ ചിന്തകളോടെ മുന്നോട്ടുള്ള 
യാത്ര തുടരാം... 


ഉലങ്ക ബാല 


സമ്പാദനം 


ആഷേര്‍ എബി ജേക്കബ്‌ 
പാറോട്ടുകോണം 


പത്രോസ്‌ 
അന്ത്രയോസ്‌ 
യാക്കോബ്‌ 
യോഹന്നാന്‍ 
പീലിപ്പോസ്‌ 
ബര്‍ത്തലോമിയ 
തോമസ്‌ 
മത്തായി 
തദേവൂസ്‌ 


ശിമയോന്‍ 


യൂദാ 


പാറ 
ധീരന്‍ 

സ്ഥാനം തട്ടിയെടുത്തവന്‍ 

ദൈവം ദയാമയന്‍ 

കുതിരയെ സ്നേഹിക്കുന്നവന്‍ 
വെള്ളം തടഞ്ഞു നിര്‍ത്തുന്ന LOR 
ഇരട്ട 

ദൈവത്തിന്റെ ദാനം 

ധൈര്യമുള്ള ഹൃദയം 

തീക്ഷണമതി 


സ്തുതി 


nema moe alB(alldMo 


തയ്യാറാക്കിയത്‌ : ദിവ്യ ആനി തോമസ്‌ 


സഭാപിതാവായ മാര്‍ ബസേലിയോസിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്‌ നല്‍കിയിരിക്കുന്നത്‌. 
ഇത്‌ ഒരു പേപ്പറില്‍ വരച്ച്‌ ശരിയുത്തരങ്ങള്‍ എഴുതി ഫോട്ടോ എടുത്തു അയക്കുക. 
നിങ്ങളുടെ പേര്‌, പഠിക്കുന്ന ക്ലാസ്സ്‌, ഇടവക, വൈദിക ജില്ല എന്നിവ എഴുതാന്‍ മറക്കരുത്‌. 
അയക്കേണ്ട EMAIL ID :- malankarabalantvm@gmail.com 

അവസാന തീയതി : 2022 ഫെബ്രുവരി 10 


വലത്തോട്ട്‌ 
(1) മാര്‍ ബസേലിയോസിന്റെ ജന്മ സ്ഥലം? 


| 
(2) മാര്‍ ബസേലിയോസിന്റെ സഹോദരിമാരില്‍ സ്ത്രീകളുടെ ക ! റ്‌ 
സന്യാസ പ്രസ്ഥാനം ആരംഭിക്കുന്നതില്‍ വലിയ പങ്കു വഹിച്ചയാള്‍? : il a ജ്ജ 


(3) മാര്‍ ബസേലിയോസിന്റെ സഹപാഠിയായിരുന്ന നാസിയാന്‍സിലെ ബിഷപ്പ്‌? 


(4) മാര്‍ ബസേലിയോസിന്റെ സഹോദരനായിരുന്ന മാര്‍ ഗ്രിഗോറിയോസിനെ 
ചുമതലയേല്‍പ്പിച്ച ഭ്രഭാസനം ? 


(5) സെബസ്ക്കൂസിലെ മെത്രാപ്പോലീത്തയായിരുന്ന സഹോദരന്‍? 
(6) മാര്‍ ബസേലിയോസ്‌ വൈദികപട്ടം സ്വീകരിച്ചത്‌ ആരില്‍ നിന്ന്‌? 


(7) ഏതു ബിഷപ്പ്‌ കാലം ചെയ്ത ഒഴിവിലാണ്‌ സഭ ബസേലിയോസിനെ മേല്‍പ്പട്ട 
സ്ഥാനത്തേയ്ക്ക്‌ അവരോധിച്ചത്‌? 


(8) ആരുമായുള്ള കുടിക്കാഴ്ചയ്ക്കു ശേഷമാണ്‌ മാര്‍ ബസേലിയോസ്‌ അഭിഭാഷകവൃത്തി 
ഉപേക്ഷിച്ച്‌ ക്രിസ്തീയ സന്യാസസമൂഹം സ്ഥാപിച്ചത്‌? 


താഴോട്ട്‌ 


(9) മാര്‍ ബസേലിയോസിന്റെ പിതാവ്‌? 

(10) 206 ബസേലിയോസ്‌ ഏതു ദേശത്തെ ബിഷപ്പായിരുന്നു? 

(11) മാര്‍ ബസേലിയോസിന്റെ ഗുരുവായിരുന്ന തത്വചിന്തകന്‍? 

(12) മാര്‍ ബസേലിയോസ്‌ ഉപരിപഠനം നടത്തിയ സ്ഥലം? 

(13) മാര്‍ ബസേലിയോസ്‌ കേസറിയായില്‍ സ്ഥാപിച്ചിരുന്ന വിദ്യാലയത്തില്‍ പഠിപ്പിച്ചിരുന്നതെന്താണ്‌? 


(14) ഏതു ചക്രവര്‍ത്തിയുടെ ക്രിസ്തുമത വിരുദ്ധ ്രവര്‍ത്തനങ്ങള്‍ക്കെതിരെയാണ്‌ 
മാര്‍ ബസേലിയോസ്‌ രചനകള്‍ നിര്‍വ്വഹിച്ചത്‌? 


(15) ആരുടെ വേദവിപരീതത്തിന്‌ എതിരെയാണ്‌ മാര്‍ ബസേലിയോസ്‌ പ്രസംഗിക്കുകയും 
പഠിപ്പിക്കുകയും ചെയ്തത്‌? 
കഴിഞ്ഞ ലക്കത്തിലെ ഉത്തരം 


കഴിഞ്ഞ ലക്കത്തിലെ ജിജി 


ടയൂ| Jim Jo |e | ഹേം ng | 
| Bal @o| ഗ Jim cw | o മ്മാ] 1 2) | 
el â a tol tool Om] eñ 


അലന ജോര്‍ജ്ജ്‌ 


ഇടവക : കമ്പംകോട്‌ 
ജില്ല : ആയൂര്‍ 


oa peo pm eo 
| Sem യ ല്‍ | 
ദേ യ എലിസബത്ത്‌ 
_സ്‌[൯ [ഹൈ ൯ | റി കോളെ।| 


ഫാ. ജോര്‍ജ്ജ്‌ താന്നിമൂട്ടില്‍ 


പ്രിയ കൂട്ടുകാരേ, 
ഏവര്‍ക്കും പുതുവത്സരാശംസകള്‍!.. 
സുഖമല്ലേ? 
ഈ ലക്കത്തില്‍ നാം ചിന്തിക്കുന്നത്‌ സഭ 
സാര്‍വ്രതികമാണ്‌ എന്നതാണ്‌. 
കത്തോലിക്കാ സഭ എന്ന വാക്കിന്റെ അര്‍ത്ഥം 
തന്നെ സാര്‍വത്രിക സഭ എന്നാണ്‌. ഗ്രീക്കിലെ 
കാത്ത്‌, ഹോളോന്‍ എന്നീ പദങ്ങളുടെ സംയുക്ത 
രൂപമാണ്‌ കത്തോലിക്ക എന്ന പദം. “എല്ലായിട 
ത്തും ആയിത്തീരുന്ന ave’ എന്ന അര്‍ത്ഥത്തിലാ 
ണ്‌ കത്തോലിക്കാ സഭ എന്ന പദം ഉപയോഗിക്കു 
ന്നത്‌. ലോകത്തിലെ എന്ന ഗുണപരമായ അര്‍ത്ഥ 
ത്തിലും സാര്‍വ്ൃരതികം അഥവാ കാതോലികം 
എന്ന പദത്തെ മനസ്സിലാക്കാവുന്നതാണ്‌. 
ലോകത്തിന്റെ അതിര്‍ത്തികളോളവും അവ 
സാനത്തോളവും രക്ഷാസന്ദേശമെത്തിക്കാന്‍ സ്ഥാ 
പിക്കപ്പെട്ട സഭ തീര്‍ച്ചയായും സാര്‍വ്വ്രതികം ആകേ 
ണ്ടതുണ്ട്‌. ആരും നശിച്ചുപോകാതെ നിത്യജീവന്‍ 
പ്രാപിക്കാന്‍ ആഗ്രഹിക്കുന്ന ദൈവീകപദ്ധതി 
(യോഹ. 3:16) നിറവേറ്റപ്പെടുന്നത്‌ സഭയിലൂടെയാ 
ണ്‌. അതിനാല്‍ സകലരും രക്ഷയുടെ മാര്‍ഗ്ഗത്തില്‍ 


യെ നിരന്തരം പ്രേരിപ്പിക്കുന്ന ഗുണമാണ്‌ സാര്‍വ്വ 
ത്രികത എന്നത്‌ സാര്‍വൃത്രികതയ്ക്കുള്ള സഭയു 
ടെ പ്രയാണവും അപ്പസ്‌ തോലകാലം മുതലേ 
ആരംഭിച്ചിരുന്നു. ജറുസലേം കേന്ദ്രീകരിച്ച്‌ സമരി 
യായിലും, യുദയായിലും, അന്ത്യോക്യ കേന്ദ്രീകരിച്ചു 
വിജാതീയരുടെ ഇടയിലും സുവിശേഷം പ്രസംഗി 
ക്കപ്പെട്ടു. കത്തോലിക്കാ സഭ എന്ന പദം ആദ്യമാ 
യി ഉപയോഗിച്ചത്‌ അന്ത്യോക്യയിലെ വി. ഇഗ്നേ 
ഷ്യസാണ്‌. എവിടെ ക്രിസ്തുവുണ്ടോ അവിടെ 
കത്തോലിക്കാ സഭയുണ്ട്‌ എന്നതാണ്‌ ഇഗ്ഷ്യേ 
സിന്റെ പ്രസ്താവന. സഭയുടെ പ്രബോധനങ്ങള്‍ 
ലോകത്തിലാകമാനം ബാധകമാണെന്ന അര്‍ത്ഥ 
ത്തിലാണ്‌ വി. സിറില്‍ കാതോലികം എന്ന 
പദത്തെ ഉപയേഗിക്കുന്നത്‌. ഭൂമി മുഴുവനും 
നിറഞ്ഞു നില്‍ക്കുന്ന സഭ എന്ന അര്‍ത്ഥത്തില്‍ 
വി. അഗസ്തീനോസ്‌ കാതോലികം എന്ന പദ 
ത്തെ വ്യാഖ്യാനിക്കുന്നു. 
1) ലോകമാസകലം വ്യാപിച്ചിരിക്കുന്നതിനാല്‍ 
സഭ കാതോലികം ആണ്‌ 
2) സഭയില്‍ സകല ജനപദങ്ങളും ഗോത്രങ്ങ 
ളും ഉള്‍പ്പെടുന്നതിനാല്‍ സഭ കാതോലികമാണ്‌. 
3) മനുഷ്യകുലത്തിന്റെ ആരംഭം മുതല്‍ ലോകാ 
ummo വരെ നിലനില്‍ക്കുന്നതിനാല്‍ സഭ 
കാതോലികം ആണ്‌. 
സഭ അതിന്റെ വ്യാപ്തിയിലും, 
ഉള്ളടക്കത്തിലും, കാലത്തിലും കാതോലികം ആ 
ണെന്ന്‌ വി. അക്വിനാസ്‌ പഠിപ്പിക്കുന്നു. തിരുസഭ 
യുടെ ചതുര്‍വിധ ലക്ഷണങ്ങളില്‍ ഒന്നായ സഭ 
സാര്‍വൃത്രികമാണ്‌ എന്നതിനെക്കുറിച്ചാണ്‌ നാം 
ചിന്തിക്കുന്നത്‌. തിരുസഭയുടെ ലക്ഷണങ്ങള്‍ 
നാല്‌ ലക്കങ്ങളിലൂടെയാണ്‌ കുഞ്ഞുങ്ങളോട്‌ 
അച്ചന്‍ വിവരിച്ചത്‌. അത്‌ എല്ലാവര്‍ക്കും മനസ്സിലാ 
യി എന്ന്‌ കരുതുന്നു. തിരുസഭയുടെ ലക്ഷ ണങ്ങ 
ളെക്കുറിച്ചുള്ള ചിന്ത ഈ ലക്കത്തോടുകൂടി അവ 
സാനിക്കുന്നു. 
മറ്റൊരു വിശ്വാസസത്യവുമായി അടുത്ത 
ലക്കത്തില്‍ കണ്ടു മുട്ടാം. 


2U 


4 


ottu.. 


Joseph Just like Our Christ was born in a stable 
from a carpenter. He was treated as not wanted 
even by his mother. In his school he was called as 
‘open mouth’. He was affected by ulcer and 
though he was not able to study well in school ed- 
ucation. As his great impression on St. Francis 
Assisi he wished to join the Franciscan monastery. 
However he was able to enter the monastery. 
Brother Ass!, Brother Ass! Shouted them the 
Franciscan monks. Yes, they know that Joseph 
was just an absent minded one in their group. He 
didn't know anything and was not even qualified 
as a good priest like others. It was said that he 
passed the priestly exam by prayer only. 


One day he was risen up by God as if he was able 
to fly. Joseph of Cupertino was known as ‘ The 
Flying Friar’. He had an ability to heal people like 
Jesus showing his love, affection and trust in 
God. He was even not wanted by anyone because 
he was seen as an angel of God. He was locked by 
his colleagues. Joseph Prayed and prayed. 

Yes, Joseph Cupertino was not a perfectly 
shaped priest. But, his lift was when he prepared 
himself for prayer in his absent mindness. 

I am fool, 1 can't study. I hate myself, I am just an 
idiot of no use at all. Thoughts apart. 


ലങ്ക ബാലി 


Life is always rushed up and filled with problems. 
Students like us really fear in studies. Always re- 
member when you feel yourself week the only 
person you can depend is God. Just to get al- 
mighty’s attention quick we have a rapid fire with 
us. It’s Joseph on each and every circumstances 


and pace of studies. 


His intercession in students life is really import- 
ant. And I believe that who ever with true heart 
has prayed will not be disappointed. St. Joseph of 
Cupertino, the flying friar, pray for the children. 


ST. JOSEPH CUPERTINO 
PRAY FOR US 


ലന്ത www.malankaralibrary.com =) AMD 


എന്റെ സ്വന്തം 
മാര്‍ ഈവാനിയോസ്‌ പിതാവ്‌ 


7 ഉണ്ണി അമ്മയമ്പലം 
| @ = EH ॥ നമ്മുടെ NAMNA ആദ്യമാ ` 
HW | യി ഒരാള്‍ എം. എ.ക്കാരനായിരി 
7 ക്കുന്നു, എന്തു ജോലി നല്‍കണം | 
ഗീവര്‍ഗീസിന്‌? J 


വിജയകരമായി 


? എം.എ പഠനം | 
[ പൂര്‍ത്തിയാക്കി വിദ്യാഭ്യാസ കാര്യങ്ങളിലാണ്‌ മെമാമുനു 


ശഭെമാശ്ന്‍ നാട്ടില്‍ യ | കുടുതൽ താല്‍ഷര്യം. എം.ഡി.സെമിനാരി 
തിരിച്ചെത്തി. Woe പ്ല പ്രിൻസിഷാള്‍ സ്ഥാനം ശെമ്മാശ്നെ 
7 ഏല്‍ഭിച്ചാലോ?. 


എല്ലാ ദിവസവും 20 മണിക്കൂര്‍ അധ്വാനം. 
നാലുമണിക്കൂര്‍ മാത്രം വിശ്രമം. ഇതായിരുന്നു 
പ്രിൽസിഷാള്‍ ശെമ്മാശ്ശന്റെ നയം. 


പി.ടി. ഗീവര്‍ഗീസ്‌ ശെമ്മാശ്ലനെ എം. 
ഡി. സെമിനാരി ഹൈസ്‌കുളിഒ 
പ്രിന്‍സിഷാളാക്കി ചുമതല നല്‍കി. 


4 


' എങ്ങനെയുണെടാ പ്രിന്‍സിഷാര്‍ \ 
മെമാശ്മന്റെ ക്ലാസ്സ്‌. ? 


meee Suge ol MAIN 
| | 


| ഗീവര്‍ഗീസ്‌ ശെമാശ്മന്റെ 
| പ്രസംഗം എത്ര ലളിതമാണ്‌. 
പ്രാര്‍ത്ഥനയിലുള്ള പല സം 
| യങ്ങളും ഇഷോള്‍ തീര്‍ന്നു. 


2൭ 


J 
പാട 


ന്റെ ഖ്യാതി നാടെങ്ങു, 
പരന്നു. അദ്ദേഹത്തി 
ന്റെ പ്രസംഗം 
കേള്‍ക്കാന്‍ 
ജനങ്ങള്‍ക്ക്‌ വലിയ 
താല്‍ഷര്യമായിരുന്നു, 


1908 ആഗസ്റ്‌ 15-20 

തീയതി ദൈവമാതാവി 
ന്റെ സ്വര്‍ഗാരോഹണ 
തിരുനാളില്‍ പരുമല 

സെമിനാരിയില്‍ വച്ച്‌ 
വട്ടശ്ശേരിൽ 

മാര്‍ ദിവന്നാസിയോസ്‌ FT 
മെത്രാഷൊലിത്ത [8 
ഗീവര്‍ഗീസ്‌ ശെമ്മാ 
മൂനു വൈദികപട്ടം 
നല്‍കി. 


ki 


ഹല പൊതവിഞ്ഞാനം 
memo ode 


തയ്യാറാക്കിയത്‌ : സി. അഞ്ജന ഡിഎം. 


1. ദനഹാ എന്ന വാക്കിന്റെ അര്‍ത്ഥം? 
ഉദയം 
2. യേശു ഏതു നദിയില്‍ വച്ചാണ്‌ മാമോദീസ സ്വീകരിച്ചത്‌? 
ജോര്‍ദ്ദാന്‍ 
3. യേശു ആരില്‍ നിന്നാണ്‌ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്‌? 
സ്നാപകയോഹന്നാനില്‍ നിന്ന്‌ 
4. സ്നാപക യോഹന്നാനെ വധിച്ചതാര്‌? 
ഹോറോദേസ്‌ രാജാവ്‌ 
5. അപ്പസ്തോലന്‍മാരുടെ തലവന്‍ ആരായിരുന്നു? 
വി. പത്രോസ്‌ 
6. വി. പത്രോസ്‌ രക്തസാക്ഷിത്വം വരിച്ച വര്‍ഷം? 
= എ.ഡി. 67 
7. വി. പത്രോസിന്റെ ഭാതികാവശിഷ്ടങ്ങള്‍ പ്രതിഷഠിച്ചിരിക്കുന്ന 
ബസിലിക്ക? 
സെന്റ്‌ പീറ്റേഴസ്‌ ബസിലിക്ക 
വിജാതീയരുടെ അപ്പസ്തോലന്‍ എന്ന്‌ വിശേഷിപ്പിക്കുന്നത്‌ 
ആരെയാണ്‌? 
വി. പൌലോസ്‌ 
aan 9. പൌലോസ്‌ എന്ന വാക്കിന്റെ അര്‍ത്ഥമെന്ത്‌? 
ചെറുത്‌ 


10. ബൈബിളില്‍ വി. പൌലോസിന്റെ പേരില്‍ എത്ര ലേഖനങ്ങളുണ്ട്‌? 


14 


ലങ്ക soe 


Ql 


dh 
(രി 


രണ്ടാം സെമസ്റ്റര്‍ പരീക്ഷ 
2022 ഫെബ്രുവരി 27 ഞായര്‍ 
ഉച്ചയ്ക്ക്‌ 2 മണി മുതല്‍ 4 മണി വരെ 
അതാത്‌ ഇടവകകളില്‍ വച്ച്‌ 


സ്കോളര്‍ഷിപ്പ്‌ പരിക്ഷ യും 
2022 മാര്‍ച്ച്‌ 20 ഞായര്‍ ഉച്ചയ്ക്ക്‌ 2 
മണി മുതല്‍ 5 മണി വരെ ജില്ലാ 


കേന്ദ്രങ്ങളില്‍ വച്ച്‌ 


നിര്‍ദ്ദേശങ്ങള്‍: 
1) പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറുകള്‍ 


ഫെ്രുവരി 23 ന്‌ ശേഷം ജില്ലാ 
കേന്ദ്രങ്ങളില്‍ നിന്ന്‌ ശേഖരിക്കാവു 
ന്നതാണ്‌. 

2) LKG വരെയുള്ള 
ക്ലാസ്സുകളിലെ കുട്ടികള്‍ക്ക്‌ വാചിക 
പരീക്ഷയ്ക്ക്‌ അധ്യാപകര്‍ ഓരോ 


മുതല്‍ 2 


കുട്ടിക്കും പ്രത്യേകം പ്രത്യേകം ചോ 
ദ്യപേപ്പറുകള്‍ ഉപയോഗിക്കണം. 
ഓരോ കുട്ടിയുടേയും ചോദ്യപേപ്പറി 
ല്‍ അവരുടെ പേരും അവര്‍ക്ക്‌ ലഭി 
ക്കുന്ന മാര്‍ക്കും എഴുതി കൊടുത്തു 
വിടേതാണ്‌. 

3) LKG മുതല്‍ 2 വരെയുള്ള 
ക്ലാസ്സുകളിലെ കുട്ടികള്‍ക്ക്‌ വാചിക 
പരീക്ഷയില്‍ പുസ്തകത്തില്‍ നിന്നു 
ളള ബൈബിള്‍ വാക്യങ്ങളോ, പാട്ടു 
കളോ, ആക്ഷന്‍സോങ്ങുകളോ മാത്ര 
മേ പാടുള്ളൂ എന്ന്‌ നിര്‍ബന്ധമില്ല. 
അവര്‍ പഠിച്ചിട്ടുള്ള മറ്റു ബൈബിള്‍ 
വാക്യങ്ങളും, പാട്ടുകളും ആക്ഷന്‍ 
സോംഗുകളും ഉത്തരമായി പരിഗണി 
ക്കണം. 

4.) LKG മുതല്‍ 2 
ക്ലാസ്സുകളിലെ കുട്ടികള്‍ക്ക്‌ ഡയറി 


വരെയുള്ള 


യില്ലാത്തതിനാല്‍ പരീക്ഷയ്ക്ക്‌ 
അവരുടെ പാഠപുസ്തകവും വര്‍ക്ക്‌ 


വര്‍ക്ക്‌ ബുക്കും പരിശോധിച്ച്‌ കളറിംഗി 
നും എഴുതിയതിനും 5 മാര്‍ക്ക്‌ നല്‍കേ 
ണ്ടതാണ്‌. 

5) ഈ വര്‍ഷത്തെ രണ്ടാം സെമസ്റ്റര്‍, 
വാര്‍ഷിക, സ്കോളര്‍ഷിപ്പ്‌ പരീക്ഷകളി 
ല്‍ എല്ലാ ക്ലാസ്സിലേയും അവസാനത്തെ 
2 അധ്യായങ്ങള്‍ ഒഴിവാക്കിയിട്ടുണ്ട്‌. 

6) 3 മുതല്‍ 9 വരെയുള്ള ക്ലാസ്സുകളി 
ലേയും 11-90 ക്ലാസ്സിലേയും കുട്ടികളി 
ല്‍ ഇടവകയില്‍ നിന്നും സ്കോളര്‍ 
ഷിപ്പ്‌ പരീക്ഷയ്ക്കായി തെരഞ്ഞെടുക്ക 
പ്പെടുന്നവര്‍ ഡയറിയുടെ അവസാന 
ഭാഗത്തുള്ള പരീക്ഷാഫോം പൂരിപ്പിച്ച്‌ 
പാസ്പോര്‍ട്ട്‌ സൈസ്‌ ഫോട്ടോ പതിച്ച്‌ 
പരീക്ഷാദിവസം പരീക്ഷാക്രേന്ദ്രത്തില്‍ 
കൊുവരികയും ഉത്തരകടലാസ്സിനോഒ 
ടാപ്പം പിന്‍ ചെയ്യേതുമാണ്‌. ഡയറിയും 
ഉത്തരകടലാസ്സിനോടൊപ്പം കൊടുക്കണം. 
7) 6 മുതല്‍ 12 വരെയുള്ള എല്ലാ 
ക്ലാസ്സുകളിലേയും കുട്ടികള്‍ക്ക്‌ ഡയ 
റിയില്‍ നിന്നുള്ള ചോദ്യത്തിനു പകര 
മായി 5 മാര്‍ക്കിന്റെ പ്രോജക്റ്റ്‌ നല്‍കു 
ന്നു. ഓരോ ക്ലാസ്സുകളിലും നല്‍കപ്പെ 
ടുന്ന പ്രോജക്റ്റ്‌ 5 മുതല്‍ 10 വരെയു 
ള്ള പേജിനുള്ളില്‍ ഉള്‍ക്കൊള്ളിച്ചിരി 
ക്കണം. 
8) 10,12 
പരീക്ഷയ്ക്കും, സ്‌കോളര്‍ഷിപ്പ്‌ പരീ 


ക്ലാസ്സുകളിലെ വാര്‍ഷിക 
ക്ഷയ്ക്കും ഡയറിയില്‍ നിന്നുള്ള ചോ 
ദൃത്തിനു പകരമായി രണ്ടാം സെമസ്റ്റ 
റിലെ പ്രോജക്റ്റില്‍ നിന്നുള്ള ചോദ്യ 
ങ്ങള്‍ ആയിരിക്കും ചോദിക്കുക. 

9) സണ്ടേസ്‌കൂള്‍ 10,11,12 എന്നീ ക്ലാസ്സു 
കളില്‍ മേജര്‍ അതിഭ്രദാസന തലത്തി 
ലും ജില്ലാതലത്തിലും ഏറ്റവും കൂടു 
തല്‍ മാര്‍ക്ക്‌ വാങ്ങുന്ന കുട്ടികള്‍ക്ക്‌ 
ക്യാഷ്‌ അവാര്‍ഡ്‌ നല്‍കുന്നതാണ്‌. 


memo soe 


Ql 


ഗ്ലോറിയ 2021 

പുനലൂര്‍ വൈദികജില്ലയുടെ ആഭിമു 
ഖ്യത്തില്‍ സണ്ടേസ്കൂള്‍ അധ്യാപ 
കരുടേയും കുട്ടികളുടേയും സംഗ 
വും ക്രിസ്തുമസ്‌ ന്യൂഇയര്‍ ആഘോ 
ഷവും “ഗ്ലോറിയ 2021 എന്ന പേരില്‍ 
2021 ഡിസംബര്‍ 28-00 തീയതി 
പുനലൂര്‍ ജില്ലാകേന്ദ്രത്തില്‍ വച്ച്‌ 
നടത്തപ്പെട്ടു. തിരുവനന്തപുരം അതി 
രൂപതാ വികാരി ജനറല്‍ വന്ദ്യ മോണ്‍. 
ഡോ. വര്‍ക്കി ആറ്റുപുറത്ത്‌ അച്ചനും 
അതിരൂപതാ സണ്ടേസ്കൂള്‍ ഡയറ 
കര്‍ ബഹുമാനപ്പെട്ട ജോണ്‍സണ്‍ 
പുതുപ്പറമ്പിലച്ചനും വിശിഷ്ടാതിഥി 
കള്‍ ആയിരുന്നു. സാന്‍ജോസിന്റേ 
യും കരോള്‍ഗാന മത്സരങ്ങളുടേയും 
ഡയറിയുടേയും മത്സരപരീക്ഷയുടേ 
യും സമ്മാനങ്ങള്‍ വിതരണം ചെയ്തു. 
“ഉണ്ണീശോയ്ക്ക്‌ ഒരു ഉടുപ്പ്‌ എന്ന 
പ്രോഗ്രാമിലൂടെ കുട്ടികളും അധ്യാ 
പകരും സമാഹരിച്ച 60,000 രൂപ 
അത്യഭിവന്ദ്യ മോറാന്‍ മോര്‍ ബസേ 
ലിയോസ്‌ കര്‍ദ്ദിനാള്‍ ക്ലീമീസ്‌ കാതോ 
ലിക്കാ ബാവായുടെ 2022 ലെ ചാരി 
റ്റി പ്രവര്‍ത്തനങ്ങള്‍ക്കായി സമര്‍പ്പി 
ച്ചു. 


ആയൂര്‍ ജില്ലയിലെ സസ്കൂളിന്റെ 
നേതൃത്വത്തില്‍ അധ്യാപക സംഗമം 
ബിബ്ലിയ 2022 ജനുവരി 9-90 
തീയതി ഞായറാഴ്ച ആയൂര്‍ ദൈ 
വാലയത്തില്‍ വച്ച്‌ ഉച്ചകഴിഞ്ഞ്‌ 2 
മണിക്ക്‌ നടത്തപ്പെടുയുണ്ടായി.തദവ 
സരത്തില്‍ അഞ്ചല്‍ സെന്റ ജോണ്‍സ്‌ 
കോളേജിലെ അധ്യാപകനും ഓള്‍ 
കേരള ജീസസ്‌ യൂത്ത്‌ ചാപ്ലിനും 
ആയ ബഹുമാനപ്പെട്ട സിറിയക്‌ 
വെച്ചൂര്‍കരോട്ട അച്ചന്‍ ക്ലാസ്സിന്‌ 
നേതൃത്വം നല്‍കി. തുടര്‍ന്ന്‌ നടന്ന 


മീറ്റിംഗ്‌ തിരുവനന്തപുരെ മേജര്‍ അതി 
ഭ്രാസന സണ്ടേസ്കൂള്‍ ഡയറക്ടര്‍ 
ബഹുമാനപ്പെട്ട ജോണ്‍സണ്‍ പുതുപ്പറ 
മ്പിലച്ചന്‍ ഉദ്ഘാടനം ചെയ്യുകയും 
ജില്ലയിലെ 25 വര്‍ഷം പൂര്‍ത്തിയായ 
ആറ്‌ മതാധ്യാപകരെ ആദരിക്കുകയുമു 
ണ്ടായി. ആയൂര്‍ ജില്ലാ വികാരി ബഹു 
മാനപ്പെട്ട വിന്‍സന്റ്‌ ചരുവിള അച്ചന്‍ 
സംസാരിക്കുകയും, ജില്ലാ ഡയറക്ടര്‍ 
ബഹുമാനപ്പെട്ട അനു ജോസ്‌ കുന്നില്‍ 
അച്ചന്‍ ആശംസകള്‍ നേരുകയും 
ചെയ്തു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്‌സും 
അധ്യാപകരും ഉള്‍പ്പെടെ 160 പേരോളം 
പങ്കെടുത്തു. ജില്ലാ ആനിമേറ്റര്‍ സി. 
ശാന്തി ജോസ്‌ ഡി.എം, ജില്ലാ സ്രെക 
ട്ടറി ശ്രീ. ബിജു അലക്‌സ്‌, കേന്ദ്ര സമിതി 
അംഗം ഡോ. പ്രകാശ്‌ അലക്സ്‌, എക്‌ 
സിക്യൂട്ടീവി അംഗങ്ങള്‍ ഡോ. ബ്രില്യന്റ്‌ 
രാജന്‍, ശ്രീ ബിനു ടി വര്‍ഗ്ഗീസ്‌, 
ശ്രീമതി സിമി ജോര്‍ജ്ജ്‌ എന്നിവര്‍ 
പങ്കെടുത്തു. 


ആദരിക്കപ്പെട്ട അധ്യാപകര്‍ 


1) ശ്രീ. സുരേഷ്‌ കളപ്പില, ഇടമുളയ്ക്കല്‍ 
2) ശ്രീ അലക്‌സ്‌ കളപ്പില, ഇടമുളയ്ക്കല്‍ 
3) ശ്രീ ജേക്കബ്‌ കെ, വേങ്ങൂര്‍ 

4) ശ്രീ. ബിജു അലക്‌സ്‌, പൊടിയാട്ടുവിള 
5) ശ്രീമതി സജി ജോണ്‍, ആയൂര്‍ 

6) ശ്രീമതി ജസ്ന ജോസഫ്‌,വേങ്ങൂര്‍ 


ബോണ്‍ നത്താലേ 
(ക്രിസ്തുമസ്‌ മത്സരങ്ങള്‍?) 


മേജര്‍ അതിഭ്രദാസനതല വിജയികള്‍ 


|. പുല്‍ക്കൂട്‌ ദൃശ്യാവിഷ്ക്കാരം 


ഒന്നാം സ്ഥാനം - തിരുവനന്തപുരം - കാട്ടുവിള ഇടവക 
രണ്ടാം സ്ഥാനം - ആയൂര്‍ - ചെറുവല്ലൂര്‍ ഇടവക 
മൂന്നാം സ്ഥാനം - കഴക്കൂട്ടം - മരിയനഗര്‍ ഇടവക 
Il. ആരാധനാഗീതം 

ഒന്നാം സ്ഥാനം - പുനലൂര്‍ - കോട്ടവട്ടം ഇടവക 
രണ്ടാം സ്ഥാനം - കഴക്കൂട്ടം - മരിയനഗര്‍ ഇടവക 
മൂന്നാം സ്ഥാനം - അടൂര്‍ - വയല ഇടവക 
മുന്നാം സ്ഥാനം - അഞ്ചല്‍ - തഴമേല്‍ ഇടവക 


കിജകികള്‍ക്ക്‌ 
ഭരദിനന്ദനങ്ങള്‍ 


1 5 TH COMEMMORATION DAY 


MAJOR ARCHBISHOP 
CYRIL MAR BASELIOS CATHOLICOS 


“ആചാര്യേശാ, മിശിഹാ, കുദാശകളര്‍പ്പിച്ചോ 
രാചാര്യന്മാര്‍ക്കേകുക പുണ്യം, നാഥാ സ്തോശ്രം.” 


PUBLISHED BY CATECHETICAL APOSTOLATE 


MAJOR ARCHDIOCESE OF TRIVANDUM 
SAMUNNAYA PASTORAL CENTER, PATTOM 


